Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


Reg . No. KL / TV ( N )/ 634/ 2018- 20 


GOVERN 


- 
കര 


ക്കാർ 


രള സർക്ക 
VMENT OF 


4 ) 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2019 ഡിസംബർ 3 
3rd December 2019 

1195 വൃശ്ചികം 17 
17th Vrischikam 1195 
1941 അഗഹായനം 12 
12th Agrahayana 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


3rd DEC. 2019] 


COMMISSIONERATE OF LAND REVENUE 


10765 


Punalur Taluk 


പരസ്യം 


നമ്പർ എൻ2 - 2243/ 2019. 

| 2019 നവംബർ 5. 
പത്തനാപുരം താ ലൂ ക്കിൽ പിടവൂർ വില്ലേ ജിൽ 
പ ന മ്പറ്റ എന്ന സ്ഥലത്ത് പിൻ സ് കോട്ടേജിൽ 
സൂസൻ മറിയം ജോൺ 30 - 1 - 2019 -ാം തീയതി മരണപ്പെട്ടു 

പാ യിട്ടു ള്ള താ ണ് . പ ത യു ടെ പേരിൽ ബാ ങ്കിലു ള്ള 
സ്വർണ്ണപ്പണയങ്ങൾ തിരികെ എടുക്കുന്നതിനും നോർക്കയുടെ 
ആഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുംവേണ്ടി 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് പരേ 
തയുടെ ഭർത്താവ് ഡെന്നീസ് ജോർജ്ജ് കോലേത്ത് സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതയുടെ 
അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 

ക്രമ അവകാശികളുടെമരണപ്പെട്ടകക്ഷിയുമായുള്ള വയസ് 
നമ്പർ പേര് 

ബന്ധം 


46 


- 1 ഡെന്നീസ് ജോർജ്ജ് ഭർത്താവ് 

- കോലേത്ത് 
- 2 നെഹമായ 

മകൻ 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ക്രമനമ്പർ 
2 -ാം കക്ഷി മൈനറാണ്. ആയതിനാൽ ക്രമനമ്പർ 1- 2 
കക്ഷികൾ പരേതയുടെ അന ന്ത രാ വകാ ശിക ളാ ണെന്ന് 
കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവസത്തിനകം പത്ത നാ പുരം തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ജി2 - 7774 / 2019. 

2019 സെപ്റ്റംബർ 26 . 
-- പു ന ലൂർ താ ലൂ ക്കിൽ വാളക്കോട് വില്ലേ ജിൽ 
ഐക്കരക്കോണം ആനന്ദ് ഭവനിൽ സാവിത്രി രാജ് 
17 - 7 - 2019 -ാം തീയതി മര ണ പ്പെട്ടു പോ യിട്ടുള്ളതാണ്. 
പരേതയുടെ പേരിലുള്ള ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിനും 
വസ്തു സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്ക 
ണ മെന്ന് കാണിച്ച് പരേത യുടെ മകൻ ഷജു രാജ് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
പരേതയുടെ അവകാശികളാണെന്നറിയുന്നു . 
ക്രമ അവകാശികളുടെ - പരേതയുമായുള്ള വയസ് 
നമ്പർ പേര് 

ബന്ധം 
നിഷാ രാജ്, സി . എസ്. മകൾ - 52 
ഷാനി രാജ് 
ഷൈജു രാജ് 

മകൻ 
പരേതയുടെ ഭർത്താവും, മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
ആയതിനാൽ 1 മുതൽ 3 വരെ കക്ഷികൾ പരേതയുടെ 
അ ന ന്ത രാവകാശികളാ ണെന്ന് കാ ണിച്ച് സർട്ടി ഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പമു ള്ള പക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. 
കാ ലാ വധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ എൻ2 - 7497 / 2019 . 


2019 ഒക്ടോബർ 1. 


പത്തനാപുരം താ ലൂ ക്കിൽ പിറവന്തൂർ വില്ലേജിൽ 
വരിക്കോലിൽ പുത്തൻ വീട്ടിൽ ജോസഫ്, ഒ. 31- 8 - 2019 -ാം 
തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. വസ്തു സംബന്ധമായ 
ക്രയവിക്രയങ്ങൾക്കും മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്ക ണ മെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ ഏലിയാമ്മ ജോസഫ് സമർപ്പിച്ച അപേക്ഷ 
യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മു ഖാ ന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതന്റെ 
അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 
ക്രമ അവകാശികളുടെമരണപ്പെട്ട കക്ഷിയുമായുള്ള വയസ് 
നമ്പർ പേര് 

ബന്ധം 
ഏലിയാമ്മ ജോസഫ് ഭാര്യ 
റ്റിജു വി. ജോസഫ് മകൻ - 37 

റ്റിന്റെ വി . ജോസഫ് 
- പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
കമ നമ്പർ 1 മുതൽ 3 വരെ കക്ഷികൾ പരേതന്റെ 
അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 
30 ദിവസത്തിനകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജ രാ യി രേഖകൾ സഹിതം ആക്ഷേ പം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞുംതപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


കമ 


(2 ) 
നമ്പർ ജി2 - 7775 / 2019. 

2019 സെപ്റ്റംബർ 26 . 
പു ന ലൂർ താ ലൂ ക്കിൽ വാളക്കോട് വില്ലേ ജിൽ 
ആനന്ദ ഭവനിൽ കെ . ആനന്ദരാജൻ 5 - 6 - 2017 -ാം തീയതി 
മ ര ണ പ്പെട്ടു പോ യിട്ടുള്ളതാണ്. പരേതന്റെ പേരിലുള്ള 
വസ്തു സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണ 
മെന്ന് കാണിച്ച് പരേതന്റെ മകൻ ഷെജു രാജ് സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതന്റെ 
അവകാശികളാണെന്നറിയുന്നു . 

അവകാശികളുടെ പരേതനുമായുള്ള വയസ് 
നമ്പർ -- പേര് 

ബന്ധം 
നിഷാ രാജ്, സി. എസ്. മകൾ 
ഷാനി രാജ് 
ഷെജു രാജ് 

മകൻ 
-- പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . 
ആയതിനാൽ 1 മുതൽ 3 വരെ കക്ഷികൾ പരേതന്റെ 
അ ന ത രാവകാശികളാ ണെന്ന് കാ ണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽ കു ന്ന തിൽ ആർ ക്കെ ങ്കിലും ആക്ഷേ പമു ള്ള പക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതംആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. 
കാ ലാ വധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
പത്തനാപുരം. 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


Gaz . No. 48/ 2017/DTP ( CLP ) . 


91 


z6EC. 2019] 


COMMISSIONERATE OF LAND REVENUE 


- 63 


- പരേതയുടെ മകൻ ഷാജികുമാർ ആശാരി, ഭർത്താവ്, 
നമ്പർ ജി2 - 7848 / 2019. 

- 2019 സെപ്റ്റംബർ 26. മാതാപിതാക്കൾ എന്നിവർ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
പു ന ലൂർ താ ലൂ ക്കിൽ അറയ്ക്കൽ വില്ലേ ജിൽ 

1 മുതൽ 7 വരെ കക്ഷികൾ പരേതയുടെ അ ന ന്ത രാ 
കണിയാൻപറമ്പിൽ വീട്ടിൽ ശാരദ 28 - 2- 2019 -ാം തീയതി 

വകാശികളാ ണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതയുടെ പേരിൽ ഹൗസിംഗ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും ആ ക്ഷേ പമു ള്ള പക്ഷം 

ബോർഡിൽ നിന്നും അ നു വദിച്ച് വീടിന്റെ ഉടമസ്ഥത - ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
അപേക്ഷകയ് ക്ക് ലഭിക്കുന്നതിനും മറ്റ് ഇതര 

- 30 ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്ക 

ഹാജരായി രേഖകൾ സഹിതംആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. 
ണമെന്ന് കാണിച്ച് പരേതയുടെ മകൾ പുഷ്പവല്ലി, എസ്. 

കാ ലാ വധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭി ക്കു ന്ന 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 

ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
പരേതയുടെ അവകാശിയാണെന്നറിയുന്നു . 

( 5 ) 
അവകാശിയുടെ പരേതയുമായുള്ള വയസ് 

നമ്പർ ജി2 - 8833 / 2019. 

2019 ഒക്ടോബർ 31. 
പേര് 

ബന്ധം 
പുഷ്പവല്ലി, എസ്. 

പു ന ലൂർ താലൂക്കിൽ പു ന ലൂർ വില്ലേ ജിൽ 
മകൾ 

കോമളം കു ന്ന് പകിടിക്കോണം തുളസി ഭവനിൽ 
- പ ര തയുടെ ഭർത്താവും മാതാപിതാക്കളും 

ആനന്ദവല്ലി അമ്മ 26- 9 - 2019 -ാം തീയതി മര ണ പ്പെട്ടു 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. ആയതിനാൽ പരേതയുടെ 

പോയിട്ടുള്ളതാണ്. പരേതയുടെ സർവ്വീസ് ആനുകൂല്യങ്ങൾ 
ഏക മകളായ പുഷ്പവല്ലി, എസ്. അനന്തരാവകാശിയാണെന്ന് 
കാ ണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 

ലഭിക്കുന്നതിനും ആശ്രിതനിയമനപദ്ധതി പ്രകാരം ജോലി 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 

ലഭിക്കുന്നതിനും മറ്റ് ഇതര ആ വശ്യ ങ്ങ ൾക്കുമായി 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ അവകാശ സർട്ടിഫിക്കറ്റ് അനു വാദിക്ക ണമെന്ന് കാണിച്ച് 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം പരേ ത യുടെ ഭർത്താവ് കണ്ണൻപിള്ള, പി . സമർപ്പിച്ച 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 

അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതയുടെ 

അവകാശികളാണെന്നറിയുന്നു . 
നമ്പർ ജി2 - 12072/ 2018 . 

2019 സെപ്റ്റംബർ 28 . 

ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വ യ സ് 
- പുനലൂർ താ ലൂ ക്കിൽ ആര്യങ്കാവ് വില്ലേ ജിൽ നമ്പർ 

പേര് 

ബന്ധം 
കരയാളമെത്ത്മുണ്ടുനടയിൽ വീട്ടിൽ പൊന്നമ്മ 16 - 8- 2018 -ാം 

പി. കണ്ണൻപിള്ള 

ഭർത്താവ് 
തീയതി മ ര ണ പ്പെട്ടു പോ യിട്ടുള്ളതാണ്. പരേതയുടെ 
പേരിലുള്ള ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിനും മറ്റ് ഇതര 

- 2 - സുധനകുമാരി, കെ . എ . മകൾ 

- 37 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണ 

സൂര്യകല , കെ . എ . 
മെന്ന് കാണിച്ച് പരേതയുടെ മരുമകൾ കുശലകുമാരി 

ചിഞ്ചുറാണി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതയുടെ സർവ്വീസ് ആനുകൂല്യങ്ങൾ ഒന്നാം കക്ഷി 
പരേതയുടെ അവകാശികളാണെന്നറിയുന്നു . 

കൈപ്പറ്റുന്നതിനും ആശിതനിയമന പദ്ധതിപ്രകാരമുള്ള 
| ക്രമ അവകാശികളുടെ - പരേതയുമായുള്ള വയസ് ജോലി 3 -ാം കക്ഷിക്ക് ലഭിക്കുന്നതിനും മറ്റവകാശികൾ 
നമ്പർ പേര് ബന്ധം 

അവകാശം ഒഴിഞ്ഞ് മൊഴി നൽകിയിട്ടുള്ളതാണ്. 
- 1 ഷൈലജ 

മകൾ 

ആയതിനാൽ 1 മുതൽ 4 വരെ കക്ഷികൾ പരേതയുടെ 
2 രാജീവ്, ഡി . 

മകൻ 

അ ന ന്ത രാവകാശികളാ ണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
3 സിന്ധു , പി. 

നൽ കു ന്ന തിൽ ആർക്കെ ങ്കിലും ആ ക്ഷേ പമു ള്ള പക്ഷം 

മകൾ 
4 ബിന്ദു , പി . 

ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 

30 ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
5 കുശലകുമാരി, എസ്. 

ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. 
പരേതനായ മകൻ 

കാ ലാ വധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
സജികുമാർ @ ഷാജികുമാർ 

ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
- ആശാരിയുടെ ഭാര്യ 
6 ശ്രീലക്ഷ്മി, കെ . എസ്. ,, 

താലൂക്കാഫീസ്, 

( ഒപ്പ്) 
| 7 വിദ്യാ സജി 

പുനലൂർ. 

തഹശീൽദാർ. 


മകൾ 


92 


